Reg . No. KL /TV ( N ) 


Government of Kerala 

1983 


KERALA GAZETTE 

& XTRAORDINARY 
PUBLISHED BY AUTHORITY 


7th July 1983 
Vol.XXVIIT ] Trivandrum , Thursday, 

- [No. 704 
16th Ashadha 1905 (Saka) 


NOTICE 
UNDERSSzation 9 (5 ) OF THE KERALA LAND ACQUISITION 

Act , 1961 (ACT 21 or 1962) 


No. A -408 /82. 

5th July 1983 . 
Notice is hereby given that the Government intend to take possession of 
the lands mentioned in the list below , which are required for a public 
purpose under the Kerala Land Acquisition Act, 1961 (Act 21 of 1962 ). 
All persons interested in the lands are required to appear in person or by 
authorised agent on the date , time and place noted below and to state/put 
in a statement in writing , signed by themselves or their agents showing 
the nature of their respective interests in the lands and the amount 
and particulars of their claim to compensation for such interests in the 
lands and their objections, if any, to the measurements made under section 
8 of the Act. 
Note: If the persons interested refuse to make a claim to compensation 

or omit without sufficient reasons, to make such claim , the 
amount to be awarded by the Court, in the event of a 
reference beingmade to it on application made by them shall 
in no case exceed the amount awarded by the Collector under 

section 11 of the Act . 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററിൽ പറഞ്ഞിട്ടുള്ളതും, 1961 - ലെ കേരള 
muºne1005231° ergºno (1962-681 21-0 . gsºn0º ) Ina90 . 6303 1902090 
ര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ ഗവൺമെന്റ് 

33 / 2744/ B . 


ഉദ്ദേശിക്കുന്നുവെന്ന്ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. പ്രസ്തുത 
ഭൂമിയിൽ അവകാശബന്ധമുളള, എല്ലാപേരും നേരിട്ടോ, അധികത ഏജൻറു 
മൂലമോതാഴെ പറയുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും ഹാജരാകു 
കയും, ഭൂമിയിൽ അവരോരോരുത്തർക്കുമുള്ള അവകാശബന്ധങ്ങളുടെ സ്വഭാ 
വവുംഭൂമിയിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങൾ സംബന്ധിച്ചിടത്തോളം 
നഷ്ടപതിഫലത്തിന് അവർക്കുള്ള തേർച്ചയുടെ തുകയും വിവരങ്ങളും 
ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു സംബന്ധിച്ച് വല്ല 
ആക്ഷേപവുമുണ്ടെങ്കിൽ അതും ഏതാണെന്നു കാണിച്ചുകൊണ്ട് പ്രസ്താവന 
ചെയ്യുകയും, അവരോ അവരുടെഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു സ്റേറാറു 
മെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്: അവകാശബന ധമുളളവർ നഷ്ട്രപതിഫലത്തിന് തേർച്ചചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ അങ്ങനെ തേർച്ച 
ചെയ്യാൻ വീഴ്ച ചെയ്യുകയോ ചെയ്യുന്നപക്ഷം അവരുടെഅപേക്ഷ 
യിൻമേൽ കോടതിക്ക് റഫറൻസ് അയയ്ക്കുന്ന സംഗതിയിൽ 
കോടതി വിധിച്ചുകൊടുക്കേണ്ട തുക യാതൊരു സംഗതിയിലും 
ആക്ററ് 11 -ാം വകുപ്പ്പ്രകാരം കളക ° ററർ വിധിച്ചുകൊടുക്കുന്ന 

തുകയിൽ കവിയാൻ പാടില്ലാത്തതാകുന്നു . 
ഹാജരാകേണ്ട തീയതിയും സമയവും സ്ഥലവും - 29-7-1983 -ാം തീയതി 
രാവിലെ 11 മണിക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്ഥലമെടുപ്പ് സ്പെഷ്യൽ 
തഹശീൽദാർ മുമ്പാകെ. 


Taluk -Ottapalam. 

Desom - Perur. 


Sy . No. 


Extent in 
Hectare 


Particulars of Lands 
District - Palghat. 
Villagc - Lekkidi Perur - II . 

Description 
old 

New 
102B / 9 102B/ 12 

D.C.W. 
102B /10 102B / 10 
102B /11 102B / 13 
97| 4 97/12 
1038/2 103B2 

0.2 . 
1038/1 1038/3 

S.C.W. 


3 ) 


19 


0.0112 
0.0283 
0.0103 
0.0091 - 
0.0364 - , 
0.0175 


Total 


0.1128 


( Sd .) 
Special Tahsildar ( L. A.), 

Railways. 


Ottapalam . 


PRINTED AND PUBLISHED BY THE S. G , P. AT THE GOVERNMENT PRESS , 

TRIVANDRUM, 1983. 


Reg . No.KL/TV (N )/ 


C 
Government of Kerala 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


7th July 1983 
Vol. XXVIII] Trivandrum , Thursday , 

( No, 703 
16th Ashadha 1905 ( Saka) 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ററിലെ 6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 


താഴെ 


No. A. 366/83 . 

1983 ജൂലായ് 5 . 
താഴെപ്പറയുന്ന താലൂക്കിലെ 

പറയുന്ന വില്ലേജിലെ താഴെ 
പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവ്വേ നടത്തണമെന്നു 
ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുകയാൽ താഴെ പറയുന്ന വില്ലേജിൽ സർവ്വ 
(പവർത്തനങ്ങൾ വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും, താഴെ പറയുന്ന വില്ലേ 
ജിലെ താഴെ പറയുന്നസവേ നമ്പരുകൾ അതിർത്തിതിരിച്ച് സലേ ചെയ്യുന്നതാ 
ണന്നും1961 - ലെ കേരള സർവ്വയുംഅതിർത്തിയും സംബന്ധിച്ച ആ കററിലെ 
6 (1) -ാം വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . താഴെപ്പറയുന്നഭൂമി 
കളുടെ ഉളളിലോ അഥവാ അവയോടു ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്ററർ 
ചെയ്ത ഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ച് ചെയ്യുന്ന ഏതൊരാളെയും 
നേരിട്ടോ ഏജൻറു മുഖേനയോ സ്ഥലത്തു ജോലി ചെയ്യുന്ന സർവ്വേയരുടെ 
അടുത്തു ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചു കൊടുക്കുന്നതിനും 
അതോടു ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനുംവേണ്ടിഅതതുസമയംആവശ്യ 
പ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊളളുന്നു . 

പ്രസ്തുത ആക്ററിലെ 6 ( 2 ) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യംതാഴെ 
പറയുന്നഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധുവായ 
നോട്ടീസായി കണക്കാക്കപ്പെടുന്നതാണ്. 
33/ 2743/ B . 


2 


· Explanatory Note 


( This does not form part of the Notification , but is intended to bring 
out the main purport) . 

In order to reconstitute the Kerala State Road Transport Corporation 
Advisory Council, Government wish to dissolve the Advisory Council 
Constituted as per G.O. ( P ) 81/82/ TF & P dated 6th December 1982 as 
subsequently amended . Hence this notification . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983. 


